4th OCT. 2011) 


COMMISSIONERATE OF LAND REVENUE 


4989 


L . A . Notifications and 

Declarations 
ERNAKULAM DISTRICT 


- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പകാ ര മു ള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കു ന്നതിൽ 
ആരെങ്കിലും വീഴ്ച വ രുത്തുക യാ ണ ങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെ ക്കൊണ്ട് ചെയ്യിക്കു ന്ന തും ആയതിന്റെ 
ചെലവ് ആക്ടിലും അ തു ( പ കാ രം ഉണ്ടാ ക്കിയിട്ടു ള്ള 
ചട്ട ങ്ങളിലും വ്യവസ്ഥ ചെയ്തിട്ടു ളള തു പോലെ വീഴ്ച ച 
വരുത്തിയിട്ടുള്ളവരിൽനിന്നും വസൂലാക്കുന്നതുമാണ്. 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


- ജില്ല എറണാകുളം. 


താലൂക്ക് - കണയന്നൂർ. 


- വില്ലേജ് നടമ . 


നമ്പർ ഡി2 - 1185 / 2011. 

2011 ആഗസ്റ്റ് 31. 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പ്പ റ യുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെടുന്ന 
ഭൂമിയുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചി 
രിക്കുകയാൽ താഴെ പറയുന്ന വില്ലേജിൽ സർവെ പ്രവർത്ത 
ന ങ്ങ ൾ വേഗംതന്നെ ആരം ഭി ക്കു ന്ന താ ണെ ന്നും താഴെ 
പറയുന്ന വില്ലേജിലെ താഴെ പറയുന്ന സർവെ നമ്പർ 
അതിർത്തി തിരിച്ച് സർവെ ചെയ്യുന്നതാണെന്നും 1961 - ലെ 
കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 
6(1) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 


സർവ്വേ നമ്പർ - 1487 , 1489, 1483 , 1485 , 1493. 


കാക്കനാട്, 
എറണാകുളം. 


( ഒപ്പ്) 
പെഷ്യൽ തഹശീൽദാർ, 
(എൽ. എ .) ജനറൽ. 


താഴെ പറയുന്ന ഭൂമിയുടെ ഉളളിലോ അഥവാ അതിനോട് 
ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത് ഭൂമിയിൽ 

THRISSUR DISTRICT 
അവകാശമുണ്ടെന്ന് തേർച്ചചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ 

പരസ്യം 
ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലിചെയ്യുന്ന സർവ്വ യ 
റുടെ അടുത്ത് ഹാജരാക്കുന്നതിനും അതിരുകൾ കാണിച്ചു [1961 - ലെ 37-ാമത് ആക്ടായ കേരള സർവെ അതിരടയാള 

കൊടുക്കുന്നതിനും അതിനോട് ബന്ധപ്പെട്ട വിവ ര ങ്ങൾ - നിയമത്തിലെ 9 -ാം വകുപ്പ് 2 -ാം ഉപവകുപ്പ് 
നൽകുന്നതിനുംവേണ്ടി അതത് സമയം ആവശ്യപ്പെടുമ്പോൾ 

- നമ്പർ എ3- KLIM/ 372/ 2011. - 2011 സെപ്റ്റംബർ 14 . 
ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 

തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ താലൂക്കിലെ താഴെ പേര് 
- പ്രസ്തുത ആക്ടിലെ 6 (2 ) -ാം വകുപ്പ് പ്രകാരം ഈ 

പറയുന്ന വില്ലേ ജിൽ ഉൾപ്പെട്ടു വരുന്ന എല്ലാ ഭൂ വ ട മ 
പരസ്യം താഴെ പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുളള 

കളുടേയും ഭൂമിയുടെ അതിരുകൾ തിട്ടപ്പെടുത്തുകയും പേര്, 
ഏതൊരാൾക്കു മു ളള സാധു വാ യ നോ ട്ടീ സായി 

വിസ്തീർണ്ണം എന്നിവ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ള 
കണക്കാക്കപ്പെടുന്നതാണ്. 

റീസർവെ റിക്കാർഡു കൾ താഴെപറയുന്ന ഓഫീസിൽ 
- പസ്തുത ആക്ടിലെ 6 ( 3 ) -ാം വകുപ്പ് പ്രകാരം ഭൂവുടമകളുടേയും ഇതര താൽപര്യക്കാരുടേയും അറിവിലേക്കായി 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 

വെച്ചിട്ടു ണ്ട്. ബന്ധ പ്പെട്ട വർ പസ്തുത റിക്കാർഡു കൾ 
( എ ) സർവ്വേ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

അതിനു ചുമ ത ല പ്പെടു ത്തിയ സർവെ ഉദ്യോഗസ്ഥന്റെ 
ചെയ്യേണ്ട ആവശ്യം ഉണ്ടായേക്കാവുന്ന വല്ല 

സഹായത്തോടെ ഓഫീസ് സമയങ്ങളിൽ പരിശോധിക്കാവുന്നതും, 
മര ങ്ങ ളോ കുറ്റി ക്കാ ടു ക ളോ വേലി ക ളോ 

അതിനുമേൽ എന്തെങ്കിലും അപ്പീലുകൾ ഉള്ളപക്ഷം ആയത് 
നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ 

ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 ( മു പ്പ ത് ) 
മറ്റുതടസ്സങ്ങളോ 15 ദിവസത്തിനകം മുറിച്ചു 

ദിവ സത്തിനകം ഭൂമി കേ രളം - പദ്ധതി ത്യശ്ശൂർ യൂണിറ്റ് 
ക ള യു കയോ നീക്കം ചെയ്യുകയോ ചെയ് 

ഓഫീസർക്ക് നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കേണ്ടതുമാണ്. 
അതിരുകളോ മറ്റ് ലൈനുകളോ വെടിപ്പാക്കണ 

ഇതുപ്രകാരം റിക്കാർഡുകൾ പരിശോധിക്കുവാൻ പോകുന്നവർ 
മെന്നും; 

അ വർക്ക് ബന്ധ പ്പെട്ട ഭൂമി യി ന്മലുള്ള അ വ കാശം 

കാണിക്കുന്ന റിക്കാർഡുകൾ ഉണ്ടെങ്കിൽ ആയതിന്റെ അസ്സൽ 
( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും 

കൂടെ കൊണ്ടു വരേ ണ്ട താ ണ്. നിശ്ചിത ദിവസത്തിനകം 
നിയോഗിച്ച് അതത് സമയം ആവശ്യമായേക്കാ 

റിക്കാർഡുകൾ പരിശോധിച്ച് അപ്പീൽ സമർപ്പിക്കാത്തപക്ഷം 
വുന്ന സമയത്തേക്കും കാലത്തേക്കും തൊഴിലാ 

റീസർവ്വേ റിക്കാർഡുകളിൽ കാണിച്ചിട്ടുള്ള ഭൂവുടമകളുടെ 
ളികളെ ഏർപ്പെടുത്തണമെന്നും; 

പേര്, ഭൂമിയുടെ അതിർത്തി, വി സ് തീർണ്ണം എന്നിവ 
( സി ) അ നു യോ ജ്യ മായ സർ വ്വേ അട യാ ള ങ്ങ ൾ - ഫൈനലായി പരിഗണിച്ച് സർ അതി ര ട യാള നിയമം 

നൽകണമെന്നും മറ്റുപകാരത്തിൽ പ്രസ്തുത 13 -ാം വകുപ്പ് അനുസരിച്ചുള്ള ഫൈനൽ നോട്ടിഫിക്കേഷൻ 
ആക് ടോ അ തു പ കാ ര മു ണ്ടാ ക്കിയിട്ടു കള 

- പര സ്യ പ്പെ ടുത്തുന്ന താ ണ്. സർവ്വ സമയത്ത് തർക്കം 
ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന 

ഉന്നയിച്ച് തീരുമാനം എടുത്ത് സർവ്വ അതിരടയാള നിയമം 
സഹായങ്ങൾ സർവ്വേയർക്ക് നൽകണമെന്നും 

10 -ാം വകുപ്പ് 2 –ം ഉ പ വ കു പ്പ് ( പകാരം തീരു മാനം 
ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

അറിയിച്ചിട്ടുള്ള ഭൂവുടമകൾക്ക് ഈ അറിയിപ്പ് ബാധകമല്ല . 


4990 


KERALA GAZETTE 


[PART III 


olmboy moað mmid / 47 
വില്ലേജ് - പൂങ്കുന്നം. 

റിക്കാർഡുകൾ സൂക്ഷിച്ചിട്ടുള്ള ഓഫീസിന്റെ പേര് 
പൂങ്കുന്നം വില്ലേജാഫീസ്. 


PARTICULARS OF THE AREA 

District - Kasaragod. 
Taluk — Hosdurg . 

Village — Pallikkara- II. 
Field Nos. completed : 


Re- Survey 
Numbers 


Extent in 
hectares 


Re - Survey 
Numbers 


Extent in 
hectares 


കേരള ലാന്റ് ഇൻഫർമേഷൻ 

(697) 
മിഷൻ യൂണിറ്റ് ആഫീസറുടെ ഹെഡ്സർവെയർ നമ്പർ 1, 
Doojoel@ o, njega. 

(BolcA030 ORU 01.) 


KASARAGOD DISTRICT 

NOTIFICATION 


UNDER SECTION 13 OF THE KERALA SURVEY AND 

BOUNDARIES ACT, 1961 


Ref. 241/97 /Rly . 


12th September 2011. 


230 / 1 
230/7 
230 /2A 
230 /8 
230/3 
230 /9 
230 /4 
230 / 10 
231/ 1 
231/ 17 
242 /2 
242/ 3 
243/ 1 
243/17 
243 /7 
243/ 18 
243/8 
243/ 19 


0 .0002 
0 .0038 
1.9097 
0 . 0490 
0 .2347 
0 .0567 
0 .0162 
0 .0162 
0 .3237 
0 .0526 
0 .0246 
0 .0037 
0 .1295 
0 .0243 
0 .0469 
0 .0340 
0 .0003 
0 .0159 


243/9 
243/20 
243/ 10 
243/21 
243/11 
243/22 
243 /12 
243 /23 
243 /14 
243/24 
246 /14 
246 /9 
246/ 7 
246 / 10 
247/ 1 
247/ 3 
247 /2 
247 /4 


0 .0196 
0 .0047 
0 .0673 
0 .0056 
0 .0032 
0 .0130 
0 .0330 
0.0156 
0 .0890 
0.0121 
0 .0604 
0 . 0044 
0 . 1338 
0 .0159 
0 .2631 
0 .0526 
0.3722 
0 .1781 


1. It is hereby notified under Section 13 of the 
Kerala Survey and Boundaries Act, 1961 ( Act 37 of 1961) 
that the survey of the undermentioned area of the 
R . S . No . 230 , 231 , 242 , 243 , 246 and 247 are now 
completed . 


2 . Unless the survey hereby notified is modified by a 
decree of a Civil Court under the provisions of Section 
14 of the said Act, the records of the survey shall be 
conclusive proof that the boundaries determined and 
recorded therein have been correctly determined and 
recorded . 


Kasaragod. 


(Sd .) 
Special Tahsildar (L . A .). 


